GOVERNMENT 


OFKERALA 


Regn . No. KERBIL /2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg. No. KL / TV ( N )/ 634 /2018-20 


d 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


നമ്പർ 


2020 ആഗസ്റ്റ് 4 

4th August 2020 
1195 കർക്കടകം 20 
20th Karkadakam 1195 

1942 ശാവണം 13 
13th Sravana 1942 


31 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


4th AUG. 2020 ] 


COMMISSIONERATE OF LAND REVENUE 


5612 


Chirayinkeezhu Taluk 


പരസ്യം 


ആക യാൽ മേൽപ്പറഞ്ഞ കക്ഷി പേരിൽ അവ കാശ 
സാക്ഷ്യ പ്രത നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 
ആക്ഷേ പ മുള്ള പക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. 
സമയ പരിധി കഴിഞ്ഞും തപാൽമാർഗ്ഗവുമുള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


നമ്പർ ബി4-2337032019 . 


2020 മേയ് 20 , 


( 3 ) 


നമ്പർ ബി4-4839 2020. 


2020 മേയ് 28 . 


ചിറ യിൻകീഴ് താലൂക്കിൽ ആലം കോട് വില്ലേജിൽ 
നെടുങ്ങോട്ട് വീട്ടിൽ വി . രാഘവൻപിള്ള, 21-3-1979 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള നിയമാനുസൃത 
ആവ ശ്യ ങ്ങൾക്ക് ഹാജരാക്കു ന്ന തിനുവേണ്ടി ടിയാന്റെ 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ 
മകൻ കൃ ഷ്ണ പിള്ള സമർപ്പിച്ച അപേ ക്ഷ യിൻ മേൽ 
ആലംകോട് വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വരുത്തിയ റിക്കാർഡുകളും മരണസർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ വി . രാഘവൻപിള്ള , 21-3-1979 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന് 

താഴെ പറയുന്ന അവകാശി 
കളുണ്ടെന്നും അറിവായിരിക്കുന്നു . 
കമ് പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


ചിറയിൻകീഴ് താലൂക്കിൽ അഞ്ചുതെങ്ങ് വില്ലേജിൽ 
സുനിൽ വില്ലയിൽ ആഗ്നസ് റോൾഡൻ, 23-5-2010 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതയുടെ പേരിലുള്ള നിയമാനുസൃത 
ആവശ്യങ്ങൾക്ക് 

ഹാജരാക്കുന്നതിനു വേണ്ടി ടിയാളുടെ 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതയുടെ 
മകൻ അനിൽ റോൾഡൻ സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 
അഞ്ചു തെങ്ങ് വില്ലേജാഫീസർ മു ഖാ ന്തിരം അ വ കാശ 
വിചാ രണ നട ത്തി വരു ത്തിയ റിക്കാർഡുകളും മ രണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ആഗ്നസ് റോൾഡൻ, 
23-5-2010 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതയ്ക്ക് താഴെ 
പറയുന്ന അവകാശി ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


ബന്ധം 


1 


മകൾ 


78 


മകൻ 


77 


സത്യഭാമ 
2 കൃഷ്ണപിള്ള 
3 മുരളീധരൻ നായർമരണപ്പെട്ട മകൾ 

ലളിതമ്മയുടെ 
4 വിജയകുമാരി 
5 ഗീതാകുമാരി 


പേര് 


പരേതയുമായുള്ള 


വയസ് 


മകൻ 


57 


ബം 


മകൾ 


56 


, 3 


അനിൽ റോൾഡൻ 


മകൻ 


41 


52 


99 


6 അനിൽകുമാർ 


മകൻ 


48 


(പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . 

ആക യാൽ മേൽപ്പറഞ്ഞ കക്ഷി പേരിൽ അവ കാശ 
സാക്ഷ്യ പത നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 
ആക്ഷേ പ മുള്ള പക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. 
സമയ പരിധി കഴിഞ്ഞും തപാൽമാർഗ്ഗവുമുള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല. 


(പരേതന്റെ ഭാര്യയും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല ). 
ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 6 വര കക്ഷികൾ 
പേരിൽ 

സാക്ഷ്യ പത നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 
30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ്. സമ യ പരിധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗവുമുള്ള പരാതികൾ പരിഗണിക്കുന്നതല്ല . 


അവ ക ാ ശ 


താലൂക്കാഫീസ്, 
ചിറയിൻകീഴ് 


( ഒപ്പ് ) 
തഹശീൽദാർ, 


നമ്പർ ബി4-6290 2020. 


2020 മേയ് 29 . 


വ രു ത്തിയ 


ചിറ യിൻ കീഴ് താ ലൂ ക്കിൽ ശാർക്ക ര - ചിറ യിൻകീഴ് 

Varkala Taluk 
വില്ലേ ജിൽ രാമച്ചം വിള വീട്ടിൽ സി . കെ . ശശി കല 
11 -7 - 2018 -ാം തീയതി മര ണ പ്പെട്ടു വെന്നും പരേ തയുടെ 

പരസ്യം 
പേരിലുള്ള നിയമാനുസൃത ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്ന നമ്പർ ബി2-39072020 . 

2020 ജൂലെ 10 . 
തിനു വേണ്ടി ടിയാന്റെ അവകാശ സർട്ടിഫിക്കറ്റ് നൽകണ 

വർക്കല താലൂക്കിൽ വർക്കല വില്ലേജിൽ ചെറുകുന്നം 
മെന്ന് കാണിച്ച് പരേതയുടെ മാതാവ് കെ . കമലാക്ഷി അമ്മ 

സുല ത വിലാസം വീട്ടിൽ സുഷമ എന്നവർ 19-7-1991 -ാം 
സമർപ്പിച്ച അപേ ക്ഷ യിൻ മേൽ ശാർക്കര - ചിറ യിൻകീഴ് 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 

തീയതി മരണപ്പെട്ടുവെന്നും പരേതയുടെ അനന്തരാവകാശ 
റിക്കാർഡു കളും മരണ സർട്ടി ഫിക്കറ്റും 

സർട്ടിഫിക്കറ്റ് അ വ കാ ശ ങ്ങ ൾക്ക് ഹാജരാക്കുന്ന തിനും 
പരിശോധിച്ചതിൽ സി . കെ . ശശികല 11-7-2018 -ാം തീയതി 

മറ്റാവശ്യങ്ങൾക്കുംവേണ്ടി നൽകണമെന്ന് കാണിച്ച് പരേതയുടെ 

മകൻ വർക്കല വില്ലേജിൽ ചെറുകുന്നം പള്ളിക്കു സമീപം , 
മരണപ്പെട്ടുവെന്നും പരേതയ്ക്ക് താഴെ പറയുന്ന അവകാശി 

തേജസ് വീട്ടിൽ 
ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 

സുജി ത്ത് , എസ് . എസ് . സമർപ്പിച്ച 

അപേക്ഷയിൻമേൽ വർക്കല വില്ലേജാഫീസർ അവകാശ മൊഴി 
പേര് പരേതയുമായുള്ള വയസ് 

രേഖപ്പെടുത്തിയും അന്വേഷണം നടത്തിയും ഹാജരാക്കിയ 

രേഖ കളും മ ര ണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
കെ . കമലാക്ഷി അമ്മ മാതാവ് 

സുഷമ എന്നവർ 19-7-1991 -ാം തീയതി മരണപ്പെട്ടുവെന്നും 
(പരേ തയുടെപിതാവ് ജീവിച്ചി രി പ്പി ല്ല . പരേത 

പര തയ് ക്ക് 

പറ യുന്ന അ വ കാ ശിയു ണ്ടന്നും 
അവിവാഹിതയായിരുന്നു . 

അറിവായിരിക്കുന്നു . 
88 


ബം 


90 


താഴ 


4th AUG . 2020 ] 


COMMISSIONERATE OF LAND REVENUE 


5613 


പേര് 


പരേതയുമായുള്ള വയസ് 


ബന്ധം 


സുജിത്ത്, എസ് . എസ് . 


മകൻ 


39 


വിലാസത്തിലെ താമസക്കാരിയായ ഹയർന്നിസ ബോധിപ്പിച്ച 
അപേക്ഷയിൻമേൽ കുളത്തുമ്മൽ വില്ലേജാഫീസർ മുഖേന 
അവകാശ വിചാരണ നടത്തുകയും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും 
അതിൻ പ്രകാരം ടിയാൻ 7-12-2019 -ാം തീയതി മരിച്ചു 
പോയതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 
ചുവടെ ചേർക്കുന്നവരാണുള്ളതെന്നും കാണുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ് 
നമ്പർ 


ബം 


(പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല .) 
ആക യാൽ മേൽപ്പറഞ്ഞ കക്ഷി പേരിൽ അവകാ ശ 
സാക്ഷ്യ പത നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 
ആ ക്ഷേ പ മുള്ള പക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. 
സമ യ പരിധി കഴിഞ്ഞും തപാൽമാർഗ്ഗവുമുള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ്, 

( ഒപ്പ് ) 
വർക്കല . 

തഹശീൽദാർ , 


1 


ഹയർന്നിസ 


ഭാര്യ 


60 


2 


36 


അന ന്ത ര ാ വ ക ാശ 


Kattakada Taluk 


ജലീല ബീവി, റ്റി . എച്ച് . മകൾ 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . പരേതന്റെ 
പേരിൽ 

സർട്ടിഫിക്കറ്റ് മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികൾ മേൽപ്പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് 
സർട്ടി ഫിക്കറ്റ് കൊടു ക്കു ന്ന തിൽ 

ആർക്കെ ങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട് ബോധിപ്പി 

ക്കേ ണ്ട താ ണ് . സമ യ പ രിധി കഴിഞ്ഞും തപാൽ വഴിയും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


പരസ്യം 


( 1 ) 


നമ്പർ എ3-7198 / 2020 . 


2020 മേയ് 25 . 


( 3 ) 


നമ്പർ എ3-7986 2020 . 


2020 ജൂലൈ 1 . 


കാട്ടാ ക്കട താ ലൂ ക്കിൽ വിള വൂർക്കൽ വില്ലേ ജിൽ 
പേയാട് പി . ഒ . , മേലെ പുല്ലു വിള വീട്ടിൽ വി . ആർ . ശാന്തി 
മരിച്ചുപോയതിനാൽ പരേതയുടെ പേരിൽ ലഭിക്കുവാനുള്ള 
ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് കാണിച്ച് മുകളിൽ 
രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരിയായ 
പി . രാധമ്മ ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ വിളവൂർക്കൽ 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തുകയും 
റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും അ തിൻ പ്രകാരം ടിയാൾ 
29-12-2019 - ൽ മരിച്ചുപോയതായും പരേതയുടെ നിയമാനുസൃത 
അവകാശികളായി ചുവടെ ചേർക്കുന്നവരാണുള്ളതെന്നും 
കാണുന്നു . 


കാട്ടാ ക്കടെ താ ലൂ ക്കിൽ 

പരു ചൂളം വില്ലേജിൽ 
പൂ വ ച്ചൽ പി . ഒ . , കൊണ്ണി യൂർ മുക്ക് ഹൗസിൽ 
എം . അബ്ദുൽ സമദ് മരിച്ചുപോയതിനാൽ പരേതന്റെ പേരിൽ 
ലഭി ക്കുവാനുള്ള 

ആനു കൂ ല്യ ങ്ങ ൾ വാങ്ങു ന്ന തിനും 
മറ്റാ വ ശ്യ ങ്ങൾക്കു മായി ഒരു അ വ കാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കണമെന്ന് കാണിച്ച് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 
വിലാസത്തിലെ താമസക്കാരിയായ ഐഷാബീവി ബോധിപ്പിച്ച് 
അപേക്ഷ യിൻമേൽ പെരുങ്കുളം വില്ലേജാഫീസർ മുഖേന 
അവകാശ വിചാരണ നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും 
അതിൻ പ്രകാരം ടിയാൻ 29-10-2009 -ാം തീയതി മരിച്ചു 
പോയതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 
ചുവടെ ചേർക്കുന്നവരാണുള്ളതെന്നും കാണുന്നു . 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ശർമ്മാ മഹേഷ് 


മകൻ 


20 


2 


അർജ്ജുൻ മഹേഷ് 


17 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ഐഷാബീവി 


ഭാര്യ 


56 


2 


ഹസീന , എ . 


മകൾ 


38 


പരതയുടെ മാ താ വ് ജീവിച്ചി രി പ്പുണ്ട്. 
മൈനർ സന്താനം പരേതയുടെ മാതാവായ രാധമ്മ - യുടെ 
സംരക്ഷണയിലാണ്. പരേതയുടെ പേരിൽ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും 
വാങ്ങു ന്ന തി നുള്ള അവ കാ ശി കൾ 

മേൽപ്പ റ ഞ്ഞ വർ 
മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ ആ വിവരം 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട് ബോധിപ്പിക്കേണ്ട താണ്. സമയ പരിധി കഴിഞ്ഞും 
തപാൽവഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


3 


കുഞ്ഞാമിന , എ . 


34 


3 3 


4 


ഷാജഹാൻ, എ . എസ് . 


മകൻ 


29 


5 


ബീവികുഞ്ഞ് 


മാതാവ് 


77 


(2 ) 


നമ്പർ എ3-731112020 . 


2020 മേയ് 26 . 


കാട്ടാ ക്കട താ ലൂ ക്കിൽ കു ള ത്തു മ്മൽ വില്ലേജിൽ 
കാട്ടാക്കട പി . ഒ . , തൂങ്ങാംപാറ , അയണിവിള ലക്ഷം വീട്ടിൽ 
താജുദ്ദീൻ, എം . മരിച്ചുപോയ തിനാൽ പരേതന്റെ പേരിൽ 
ലഭി ക്കുവാനുള്ള 

ആനു കൂ ല്യങ്ങൾ വാങ്ങ ന്ന തിനും 
മറ്റാ വ ശ്യ ങ്ങ ൾക്കു മായി ഒരു അ വ കാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കണമെന്ന് കാണിച്ച് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 


പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . പരേതന്റെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനു കൂ ല്യ ങ്ങളും വാങ്ങു ന്ന തി നുള്ള അവ കാ ശികൾ 
മേൽപ്പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ്. സമയപരിധി 
കഴിഞ്ഞും ത പാൽ വഴിയും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ല . 


Gaz , No. 3112020 /DTP ( CLR ) . 


89 


